Government of Kerala 

കേരള സർക്കാർ 


Reg . No. 02 ). MMIS 
KL / TV ( N )/ 12 /2009 - 2011 


2009 


V 
GOVERIZA 


munas 


o me 
VMENT OF 


Sira 


OF KERS 


वजयनर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
Joeljo 54 


22nd September 2009 
THIRUVANANTHAPURAM , TUESDAY 2009 omniqomið 22 
തിരുവനന്തപുരം, ചൊവ്വ 31st Bhadra 1931 

1931 solßo 31 


37 


നമ്പർ 


PART III 
Labour Department 


(1) 


(2 ) 


9 


Minor daughter 


Hanna Susan Varghese, 
Poliyara House , 
Karakkal P. O ., 
Perungara, Thiruvalla . 
Smt. Sosamma Varghese 
Sri P. I. Varghese 


Mother 


NOTICE 
No. WCA. 344 /2008 . 

5th August 2009. 
Whereas Sical Logistics Limited , Mumbai has 
deposited with this Court an amount of Rs. 3 , 79 , 120 
(Rupees Three Lakhs Seventynine thousand and One 
hundred and Twenty only ) as Workmen s Compensation 
payable to the dependents of the deceased workman 
Sri Babu P . Varghese who met with a fatal accident on 
22 - 5 - 2007 arising out of an in the course of his 
employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Thiruvalla it is understood that 
the following persons are the dependents of the deceased 
workman within the meaning of Section 2 ( 1 ) (d ) of the 
Workmen s Compensation Act , 1923. 

DETAILS OF DEPENDENTS 


Father 


Now , therefore notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days ( fifteen days) from the date of publication 
of this notice in the Official Gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 


SI. 
No. 


Name and 
Address 


Age 


Relationship 

with the 
deceased 


( 1 ) 


(2 ) 


Wife 


1 Smt. Sheeja Varghese , 

Poliyara House , 
Karakkal P. O ., 
Perungara , Thiruvalla 


- സെക്കൽ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്,മുംബൈ- ന്റെ കീഴിൽ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . ബാബു പി . വർഗ്ഗീസ്- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
Modisno0000 MODAmolmol 3,79, 120 021 (22m PLA4002 
എഴുപത്തൊൻപതിനായിരത്തി നൂറ്റി ഇരുപത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
BloGsloei 2 (1) ( wl) wody commuolaj midye1 Lolo0o 


Gaz . 37 /2009 /DTP . (Labour ). 


KERALA GAZETTE 


[PART III 


ടിയാന്റെആശ്രിതരായി (1) ശ്രീമതി ഷീജാ ബാബു വർഗ്ഗീസ് 
(ഭാര്യ ), (2 ) ഹന്നാസുസൻ വർഗ്ഗീസ് ( പ്രായപൂർത്തിയാകാത്ത 
മകൾ) , ( 3 ) ശീമതി ശോശാമ്മാ വർഗ്ഗീസ് ( അ മ്മ ) , 
( 4) ശ്രീ . പി. ഐ . വർഗ്ഗീസ് (അച്ഛൻ) എന്നിവർ മാത്രമേഉള്ളൂ 
വെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ളആശ്രിത 
രാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾപരിഗണിക്കുന്നതല്ല. 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെആശ്രിതരായി/ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വച 
ന ത്തിൽ ഉൾപ്പെ ടു ന്ന വ രാ യി വേറെ ആരെ ങ്കി ലും 
ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ 
രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


Office of the Secretary, 
State Advisory Contract 
Labour Board, 
Thiruvananthapuram . 


( Sd.) 
Commissioner for Workmen s 
Compensation and Secretary. 


NOTICES 


- ( 2 ) 
No . WCA. 976/2009 . 

| 25th July 2009. 
Whereas the Executive Engineer, Electrical Division , 
K . S . E . B ., Kollam has deposited with this Court a sum of 
Rs. 1,97 ,060 (Rupees One lakh ninety seven thousand and 
sixty only ) as compensation to the distributed to the 
dependents of the deceased Sri S . Sarangadharan Pillai who 
met with a fatal accident while employed under a 
Contractor, Electrical Division , K . S . E . B ., Kollam and 
whereas it is reported that 
- 1. Smt. Lalitha Kumari ( Wife ), Vayalil Puthen Veedu , 

Pampalil, Perinad P. O . 
2. , Salini (Daughter ) 

do. 
- ,, Latha (Daughter- Expired) do . 

, Saraswathy Amma ( Mother) do. 
5. Sri Sivasankara Pillai (Father ) do . 
are his only dependents as defined under Section 
2 ( 1 ) ( d ) of the Workmen s Compensation Act, if any 
others claim to be such dependents should within 15 days 
of the publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above . Claims 
preferred there after will not be considered . 

കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിന്റെ കൊല്ലം 
ഇലക്ട്രിക്കൽ ഡിവിഷന്റെ പരിധിയിലുള്ള കോൺട്രാക്ടറുടെ 
കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . എസ്. ശാർങ്ധരൻ പിള്ളയുടെ ആശ്രിതർക്ക് വർക്ക് മെൻസ് 
കോംപൻസേഷൻ നൽകുന്നതിനായി 1,97 ,060 രൂപ ( ഒരു ലക്ഷത്തി 
തൊണ്ണൂറ്റേഴായിരത്തി അറുപത് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 
1. ശ്രീമതി ലളിതകുമാരി ( ഭാര്യ ), വയലിൽ പുത്തൻവീട്, 

- പാമ്പാലിൽ, പെരിനാട് പി. ഒ. 
- 2. ,, ശാലിനി (മകൾ) ടി 
- 3. ,, ലത (മരണപ്പെട്ട മകൾ) ടി 

4. , സരസ്വതിയമ്മ (മാതാവ്) ടി 
5. ശ്രീ. ശിവശങ്കരപ്പിള്ള ( പിതാവ്) ടി 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി/ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി തെളി 
യിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കപ്പെ 
ടുന്നതല്ലാത്തതുമാകുന്നു . 
Office of the 

(Sd.) 
Regional Joint Labour Commissioner for Workmen s 
Commissioner, Kollam . 

Compensation . 


(1) 
No. WCA , 98 / 2009 . 

1st June 2009. 
- Whereas the Executive Engineer, Electrical Division , 
K .S . E .B ., Chengannur has deposited with this Court a sum 
of Rs. 3 , 99 ,300 (Rupees Three Lakhs Ninetynine thousand 
and Three hundred only ) as Compensation to be 
distributed to the dependents of the deceased 
Sri Shahabudeen , P. A . who met with a fatal accident while 
employed under the Electrical Division , K . S . E . B ., 
Chengannur and whereas it is reported that 
| 1 . Smt. Salamath ( Wife ), Parappattu Puthenveettil , 

Padinjattathil , Mulakuzha P . O ., Chengannur, 

Alappuzha District. 
2. Asiya (Minor Daughter ) 
3. Asif (Minor Son ) 

- do . 
4. Ummasalma (Widowed Mother) do . 
are his only dependents as defined under Section 
2 ( 1 ) ( d ) of the Workmen s Compensation Act, if any 
others claim to be such dependents should within 15 days 
of the publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above . Claims 
preferred there after will not be considered . 

- കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിന്റെ ചെങ്ങന്നൂർ 
ഇലക്ട്രിക്കൽ ഡിവിഷന്റെ കീഴിൽ ജോലി നോക്കിവരവെ 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. ഷഹാബുദ്ദീന്റെആശ്രിതർക്ക് 
വർക്ക്മെൻസ് കോംപൻസേഷൻ നൽകുന്നതിനായി 3,99,300 രൂപ 
(മൂന്ന്ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തിമുന്നൂറ് രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതിൽ 
ടിയാന്റെആശ്രിതരായി 
- 1. ശ്രീമതി സലാമത്ത് (ഭാര്യ) , പാറപ്പാട്ട് പുത്തൻവീട്ടിൽ 

- പടിഞ്ഞാറ്റതിൽ, മുളക്കുഴ പി. ഒ ., 

ചെങ്ങന്നൂർ, ആലപ്പുഴ ജില്ല . 
2. ആസിയ ( പ്രായപൂർത്തിയാകാത്ത മകൾ) ടി 
3. ആസിഫ് ( പ്രായപൂർത്തിയാകാത്ത മകൻ) ടി 
4 ഉമ്മസൽമ ( വിധവയായ മാതാവ്) 


do . 


22nd SEPT. 2009 ] 


LABOUR DEPARTMENT 


13 


നോട്ടീസ് 


നോട്ടീസ് 


- (1) 


നമ്പർ എ . 551/ 2008 . 

2009 മേയ് 8 . 

- WCC 154 / 96. 
നമ്പർ ഡി . 464 / 2009. 

2009 മേയ് 8. 

ശ്രീ. അറുമുഖം ഈ ആറു s/o വേലായുധൻ, കരുവപ്പനക്കളം, 

പെരുവമ്പ് പി . ഒ ., പാലക്കാട് എന്ന തൊഴിലുടമയുടെ കീഴിൽ 
- ശ്രീ . സി . ബി. ജോർജ്, കടത്തുരുത്തിയിൽ വീട്, രാമല്ലൂർ, 

ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 4- 5 - 1996 -ാം 
കോതമംഗലം- ന്റെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 

തീയതി മരണമടഞ്ഞ ശ്രീ . ബാലകൃഷ്ണൻ എന്ന തൊഴിലാളി 
അ പകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . അഗസ്റ്റിൻ (മാണി), 

യുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകു ന്ന തി നായി 
കടുത്തുരുത്തിയിൽ- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം ന്യൂ ഇന്ത്യ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ഡിവിഷണൽ 
നൽകു ന്നതിനായി 5,66 ,662 ( അ ഞ്ചു ലക്ഷത്തി അറുപത്തി ഓഫീസ്, പാലക്കാട്, 5,39,715 രൂപ ( അഞ്ചുലക്ഷത്തിമുപ്പത്തി 
ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ മാത്രം) ഈ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിപതിനഞ്ച് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവചിച്ച പ്രകാരം 

ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനു സ രിച്ച് നിർവ്വചിച്ച 
ടിയാന്റെ ആശിത രായി കോത മം ഗലം പി . ഒ . , 

പ്രകാരം മരണമടഞ്ഞ ശ്രീ . ബാലകൃഷ്ണന്റെ ആശ്രിതയായി 
രാമല്ലൂർ കര, കടുത്തുരുത്തിയിൽ (1) ശ്രീ . ജോർജ് ( പിതാവ്), 

ശ്രീമതി ദാക്ഷായണി ( 58 വയസ്സ്) , ഹൗസ് നമ്പർ IV / 495, 

w / o late അറുമുഖൻ, കരുവപ്പനക്കളം, പെരുവമ്പ് പി . ഒ ., 
(2) ശ്രീമതി മേഴ്സി w/o ജോർജ് (മാതാവ്) എന്നിവർ മാത്രമേ 

പാലക്കാട് എന്ന വർ മാത്രമേ ഉള്ളൂ വെന്ന്പാലക്കാട് 2 -ാം 
ഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 

സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ 

അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 

ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെമുമ്പാകെ കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ -- അവകാശവാദവുംഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 

മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡി . 2837 / 2009. 


2009 മേയ് 26 . 


ശില്പി കൺസ്ട്രക്ഷൻസ്, പെന്റാസ്ക്വയർ, എം . ജി. റോഡ്, 
കൊച്ചി- ടെ കീഴിൽ ജോലി നോക്കി വ ര മാര ക മാ യി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ജോസഫ്( ജോയി)കുന്നേൽ 
ഹൗസ്- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പ രി ഹാരം 
നൽകു ന്ന തി നായി 3,79, 120 (മൂന്നു ലക്ഷത്തി എഴു പ ത്തി 
ഒ ൻ പ തിനാ യി രത്തി ഒരു നൂറ്റി ഇരു പത്) രൂപ ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി എറണാകുളം ജില്ലയിലെ കൊച്ചി 
താലൂക്ക്, മുണ്ടം വേലി, മാനാ ശ്ശേ രി , കുന്നേൽ ഹൗസ് 
(1) ശ്രീമതി മേരി (ഭാര്യ), (2) കുമാരി ബജീത്ത (മകൾ), 
(3 ) മാസ്റ്റർ ആന്റണി ( മൈനറായ മകൻ) എന്നിവർ മാത്രമേഉള്ളൂ 
വെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിത 
രാ ണെന്ന് അ വ കാ ശ പ്പെ ടുന്ന മറ്റ് ആരെ ങ്കി ലു ം 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


- ( 2 ) 
നമ്പർ എ . 837 / 2008. 

2009ജൂൺ 29 . 
WCC 71/ 2001. 
ശ്രീ . സി . ആർ. ജോയ്, ചാല ക്കൽ ഹൗസ്, 
പി. ഒ . പുതുക്കാട്, തൃശ്ശൂർ എന്ന തൊഴിലുടമയുടെ കീഴിൽ 
ജോലി നോക്കിവരവെ അപകടമുണ്ടായി 28 - 2 - 1999 -ാം തീയതി 
മര ണ മടഞ്ഞ ശ്രീ . സുബ ഹ്മ ണ്യൻ , വൈമേലി ഹൗസ്, 
വരാക്കര പി . ഒ . എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ട 
പരിഹാരം നൽകുന്നതിനായിയുണൈറ്റഡ് ഇന്ത്യ ഇൻഷ്വറൻസ് 
കമ്പനി ലിമിറ്റഡ്, ത്യശ്ശൂർ 3,99, 296 രൂപ (മൂന്നു ലക്ഷത്തി 
തൊണ്ണൂറ്റിഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിആറ് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ സുബ്രഹ്മണ്യന്റെആശ്രിതരായി 
(1) ശ്രീമതി ഭാനുമതി w / o സുബ്രഹ്മണ്യൻ, ( 2) കുമാരി സുരഭി 
d/ o സുബ്രഹ്മണ്യൻ, ( 3) ശ്രീ . സുജിത്ത് s/ o സുബ്രഹ്മണ്യൻ, 
( 4 ) കുമാരി സുരാരി എന്ന സുരേഖ ( മെ നർ മകൾ) 
d/ o സുബ ഹ്മ ണ്യൻ, വൈമേലി ഹൗസ്, പി . ഒ . വരാ ക്ക ര , 
തൃശ്ശൂർ എന്നിവർമാത്രമേ ഉള്ളൂ വെന്ന് ഇരിങ്ങാലക്കുട 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാര 
മുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലു 
മുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 
ക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം യാതൊരു 
അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പ 
റഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

(ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക്മെൻസ് 
കമ്മീഷണറുടെ കാര്യാലയം, കോമ്പൻസേഷൻ കമ്മീഷണർ 
തൃശ്ശൂർ. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക് മെൻസ് 
ഓഫീസ്, എറണാകുളം, കോമ്പൻസേഷൻ കമ്മീഷണർ 
കാക്കനാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


14 


KERALA GAZETTE 


[ PART III 


NOTICES 


(1 ) 


58 


| കമ പേരും 

മരണപ്പെട്ട് വയസ്സ് 
നമ്പർ മേൽവിലാസവും കക്ഷിയുമായുള്ള 

ബന്ധം 
-- പി . കെ . മുഹമ്മദ്കുഞ്ഞി, പിതാവ് 

ജസീലാ മൻസിൽ, 
പടികച്ചാൽ, 
പി . ഒ. ഉളിയിൽ, 

കണ്ണൂർ ജില്ല 
- 2 വി. ജമീല 

മാതാവ് - 48 
- വി. ജസീല ടി 

സഹോദരി 
- വി. മിദിലാജ് 

സഹോദരൻ - 14 


No, B -108/2009, WC -52/2003. 

6th June 2009 . 
Whereas , the New India Assurance Co. has 
deposited with this Court an amount of Rs.7 ,93 , 363 
(Rupees Seven Lakhs Ninetythree thousand Three hundred 
and Sixtythree only ) as Workmen s Compensation payable 
to the dependents of the deceased workman Sri Shihab , 
Jeseela Manzil, Padikkachal, Uliyil P . O . who met with a 
fatal accident on 23 - 5 - 2002 arising out of an in the course 
of his employment under the above employer 
Sri K . P. Majeed , Palliyandavida House , Keezhalloor, 
P . O . Edayannoor. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Iritty it is understood that the 
following persons are the dependents of the deceased 
workman within the meaning of Section 2 ( 1) (d ) of the 
Workmen s Compensation Act, 1923 . 


DETAILS OF DEPENDENTS 


| St. 

No . 


Name and 
Address 


Relationship 
with the deceased 

person 


Age 


എന്നിവർ മാത്രമേഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം 
ചെയ്യു ന്ന താ ണ് . അ വധി കഴി ഞ്ഞുള്ള ഹർ ജി കൾ 
പരിഗണിക്കുന്നതല്ല. 

(2 ) 
No . B - 660 / 2008 . 

20th June 2009 . 
Whereas, the Orient Express Ship Management 
Limited has deposited with this Court an amount of 
Rs. 3 ,62, 740 (Rupees Three Lakhs Sixtytwo thousand 
Seven hundred and Forty only ) as Workmen s 
Compensation payable to the dependents of the deceased 
workman Sri.Babu Thomas, Amakkattu House , Palavayal P. O . 
who met with a fatal accident on 24 -5 - 2008 arising out of 
an in the course of his employment under the above 
employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Kanhangad. It is understood 
that the following persons are the dependants of the 
deceased workman within the meaning of Section 2 ( 1) (d ) 
of the Workman s Compensation Act, 1923 . 

DETAILS OF DEPENDENTS 


1 


Father 


58 


P. K . Muhammed Kunhi, 

Jaseela Manzil , 
Padikkachal, Uliyil P. O ., 

Kannur District 
V. Jameela do . 
V. Jaseela do . 
V. Midilaj do . 


Mother 


- 


48 


2 
3 
4 


Sister 


Brother 


SI, 


Now , therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur within 
15 days from the date of publication of this notice in the 
Official Gazette . If no such claims are received within the 
stipulated time limit, the entire amount of compensation 
will be disbursed to the dependents mentioned 
above . Claims, if any , preferred thereafter will not be 
considered. 


Name and 
Address 


Relationship 
with the deceased 

person 


Age 


സം 


70 


- 1 Varkey Thomas , 

Father 74 
Amakkattu House , 
Palavayal P. 0 ., 
Cherupuzha via ., 

Kasargod District 
2 Annakutty 

Mother 
3 Jemmy Thomas 

Wife 
- 4 Jeevan Babu Amakkat do . Son 
| 5 Jibin Babu Amakkat do . 

Now , therefore, notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before the 


-- കെ . പി . മജീദ്, പള്ളി യ ൻ വിട ഹൗസ്, കീഴല്ലൂർ 
പി . ഒ., എടയന്നൂർ എന്നയാളിന്റെ കീഴിൽ ജോലി നോക്കി 
വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 
ശ്രീ. ശിഹാബിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 7,93, 363 രൂപ (ഏഴ്ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായി 
രത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ മാത്രം) ന്യൂ ഇന്ത്യ 
അഷ്വറൻസ് കമ്പനി ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. 
അന്വേഷണത്തിൽ ടിയാന്റെആശ്രിതരായി 


- do . 
do . 


22nd SEPT. 2009] 


LABOUR DEPARTMENT 


75 


DETAILS OF DEPENDENTS 


SI . 
No . 


Name and 
Address 


Age 


Relationship 
with the deceased 

person 


- 


Commissioner for Workmen s Compensation , Kannur within 
15 days ( fifteen days) from the date of publication of this 
notice in the official gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any, preferred thereafter will 
not be considered . 

ഓറിയന്റ് എക്സ്പ്രസ്സ് ഷിപ്പ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ 
കീഴിൽ ജോലി നോക്കി വ ര മാ ര ക മാ യി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ബാബു തോമസിന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
3,62,740 രൂപ (മൂന്ന്ലക്ഷത്തിഅറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി 
നാൽപ്പത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
അന്വേഷണത്തിൽ ടിയാന്റെആശ്രിതരായി. 


1 Lolakshi, 

Wife 
"Dayakripa , 
Near Ananthapuram 
Temple Road , Koyippady, 

Edanad P. O ., Kumbla 
2 Naveenaksha do . 
3 Reshma 

Daughter 
4 Sharath Raj 

Son 
- 5 Pramod 

do . 
| 6 Susmitha 

do . Daughter 


Son 


കമ പേരും 

മരണപ്പെട്ട് വയസ് 
നമ്പർ മേൽവിലാസവും കക്ഷിയുമായുള്ള 

ബന്ധം 
| 1 വർക്കി തോമസ്, 

പിതാവ് 74 
ആമക്കാട്ട് ഹൗസ്, 
പാലാവയൽ പി . ഒ., 
ചെറുപുഴ ( വഴി), 

കാസർഗോഡ് ജില്ല 
2 അന്നക്കുട്ടി 

മാതാവ് - 70 
3 ജെമ്മി തോമസ് 

ടി ഭാര്യ - 33 
4 ജീവൻ ബാബു ആമക്കാട്ട് ടി മകൻ 
- 5 ജിബിൻ ബാബു ആമക്കാട്ട് ടി 


Now , therefore , notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur within 
15 days (fifteen days ) from the date of publication of this 
notice in the Official Gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any, preferred thereafter will 
not be considered . 

നാരായണ സയൻ, രാമനിലയ, മധുര നഗർ, പി . ഒ. കുമ്പള 
എന്നവരുടെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി 
അപകട മു ണ്ടായി മരണമടഞ്ഞ ശ്രീ . ദയാ നന്ദറാവു വിന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
6, 23 ,539 രൂപ ( ആറ് ലക്ഷത്തിഇരുപത്തിമൂവായിരത്തിഅഞ്ഞൂറ്റി 
മുപ്പത്തിഒൻപത്രൂപ മാത്രം) നാഷണൽ ഇൻഷ്വറൻസ് കമ്പനി 
ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു .അന്വേഷണത്തിൽ ടിയാന്റെ 
ആശ്രിതരായി 


കമ 

പേരും 
നമ്പർ മേൽവിലാസവും 


മരണപ്പെട്ട 

വയസ് 
കക്ഷിയുമായുള്ള 

ബന്ധം 


എന്നിവർമാത്രമേഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
താ ണ് . അവധി ക ഴി ഞ്ഞുള്ള 

ഹർജി കൾ 
പരിഗണിക്കുന്നതല്ല. 


- (3 ) 


وو 


No. B - 851 / 2008 , WC- 56/2002 . 


| 29th June 2009. 


Whereas, the National Insurance Co. has deposited 
with this Court an amount of Rs. 6 ,23 ,539 (Rupees Six 
Lakh Twentythree thousand Five hundred and Thirtynine 
only ) as Workmen s Compensation payable to the 
dependants of the deceased workman Sri Dhayananda Rao , 
Near Lakshamveedu , Kuntangeradka , P.O . Kumbla who met 
with a fatal accident on 5 - 9 - 2001 arising out of an in the 
course of his employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Kasargod . It is understood that 
the following persons are the dependants of the deceased 
workmen within the meaning of Section 2 ( 1) (d ) of the 
Workmen s Compensation Act, 1923 . 


- 1 ലോലാക്ഷി, ദയാകൃപ 

ഭാര്യ - 41 
അനന്തപുരം ടെമ്പിൾ 
റോഡിന് സമീപം, 
കോയിപ്പാടി, 

എടനാട് പി. ഒ., കുമ്പള. 
2 നവീനാക്ഷ - ടി . 

മകൻ 
- രേഷ്മ 

ടി 

മകൾ 
- ശരത് രാജ് 

മകൻ 
- പ്രമോദ് 
- 6 സുസ്മിത 

മകൾ 
എന്നിവർ മാത്രമേഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി ആശിതർ എന്ന നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല. 

(Sd.) 

Deputy Labour 
Office of the Deputy Labour Commissioner and 
Commissioner, Kannur, Commissioner for Workmen s 
S . N . Park Road, Kannur-1 . Compensation. 


